Regn . No. KERBIL / 2012/ 45073 
dated 5 - 9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL/TV ( N )/ 634/ 2012- 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNO 


പ 


കരള 
സ 


സർക്കാ 


NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No. 1 48 


Vol. II 
വാല്യം 2 | 


3rd December 2013 

2013 ഡിസംബർ 3 
| 12th Agrahayana 1935 
1935 അഗ്രഹായനം 12 


തിരുവനന്തപുരം, ചൊവ്വ 


- 


1 , 


നമ്പർ 


PART III 
Commissionerate of Land Revenue 


MALAPPURAM DISTRICT 
തിരൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 

( ഹാജർ : കെ . ഗോപാലൻ) 
നമ്പർ ജെ - 7263 / 2008 / ഡി . ഡിസ്. ( 1) 2013 ഒക്ടോബർ 28. 
സൂചന : 1. ശ്രീ . മാരാംകുളമ്പിൽഹസ്സൻഹാജിയുടെഅപേക്ഷ . 

2. തിരൂരങ്ങാടി അഡീഷണൽ തഹശീൽദാരുടെ 
29 - 4- 2011, 16- 5 -2012 തീയതികളിലെ ബി6 - 835 / 09 നമ്പർ റിപ്പോർട്ട്. 

തിരൂർ താലൂക്ക്കൽപകഞ്ചേരി വില്ലേജ്, റി . സ . 112 /7 - ൽപ്പെട്ട 
7 സെന്റ് സി . കെ . ഭൂമി എം . എൽ. ആർ. ആക്ട് പ്രകാരം 
പട്ടയ ഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി 
സൂചന (1) പ്രകാരം അപേക്ഷ ലഭിക്കുകയുണ്ടായി. 

അപേക്ഷക്കാസ്പദമായ റി . സ . 112 / 7 - ൽപ്പെട്ട 12 സെന്റ് 
ഭൂമി കൽപകഞ്ചേരി സബ് രജിസ്ട്രാർ ഓഫീസിലെ 488 / 78 
നമ്പർ ആധാരപ്രകാരം അപേക്ഷകന്റെ കൈവശത്തിലാണെന്നും 
റി. സ . 112 /7- ൽ ഉൾപ്പെട്ടുവരുന്ന 12 സെന്റ് വില്ലേജ് റിക്കാർഡ് 
പ്രകാരം നി . കെ . കുളമാണെന്നും നിലവിൽ കുളമായി അവശേ 
ഷിക്കുന്ന ഭാഗങ്ങൾ കൽപകഞ്ചേരി പഞ്ചായത്തിന്റേയും സമീപ 
ത്തുള്ള മഹ്ദാനൂൽ ഉലൂം മദ്രസ്സ & മസ്ജിദിന്റെയും കൈവശ 
ത്തിലാണെന്നും ടി ഭൂമിയുടെ കൈവശം സംബന്ധിച്ച് തിരൂർ 
മുൻസിഫ് കോടതിയിൽ ഒ. എസ്. 89 / 04 നമ്പർ കേസ്ഉണ്ടായി 
രുന്നത് 18 - 8 - 2008 - ൽ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ പ്രകാരം 
അതിൽ പറയപ്പെടുന്ന കുളവും കിണർ കുഴിക്കുന്നതിനുള്ള 
1 സെന്റ് ഭൂമിയും കുളത്തിന്റെ അതിർത്തിയായി കെട്ടിയ 
കരിങ്കൽ ഭിത്തി യ ടക്കം 22 അടി വീതിയിലുള്ള വഴി 
സ്ഥലവും തോഴന്നൂർ വാരിയത്ത് മഹ്ദാനൂൽ ഉലൂം മദ്രസ്സ 

കൈവശത്തിൽ ഉള്ള കുളവും അളന്ന് മാറ്റിനിർത്തി ബാക്കി 
112 / 7 - ൽ അപേക്ഷകനായ മാരാംകുളത്ത് ഹസ്സൻകുട്ടി ഹാജി 
എന്നവരുടെ കൈവശത്തിൽ 7 സെന്റ് ഭൂമിയാണ് നിലവിൽ 
ഉള്ളതെന്നും ടി ഭൂമി പട്ടയഭൂമിയാക്കി മാറ്റുന്നതിന് അയൽ 
ഭൂവുടമകൾ സമ്മത പത്രം നൽകിയിട്ടു ണ്ടെന്നും ടി ഭൂമി 


പഞ്ചാ യ ത്തിൽ നിക്ഷിപ്തമായ ഭൂമിയല്ലെന്നും അപേക്ഷ 
പരിഗണിക്കാവുന്നതാണെന്നും കാണിച്ച് തഹശീൽദാർ റിപ്പോർട്ട് 
നൽകിയിട്ടുണ്ട്. 

തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാ ന ത്തിൽ ടി 
ഭൂമിയിൽ അവകാശം തെളിയിക്കുന്നതിനുള്ള രേഖകൾസഹിതം 
ഹാജരാകുന്നതിന് അപേക്ഷകന് നോട്ടീസ് നൽകുകയും 
അപേക്ഷ കൻ 15 - 2 - 2012 - ന് ഹാജ രാ കു കയും ചെയ്തു . 
9 - 4- 2012 - ന് സ്ഥലം നേരിൽ പരിശോധിക്കുകയും അപേക്ഷകന്റെ 

കൈവശഭൂമിയുടെ വിസ്തീർണ്ണം കൃത്യമായി റിപ്പോർട്ട് 
ചെയ്യുവാൻ വില്ലേജ് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയതനു 
സരിച്ച് 7 സെന്റ് ഭൂമിയാണ്അപേക്ഷകന്റെ കൈവശത്തിലുള്ള 
തെന്ന് റിപ്പോർട്ടാക്കുകയും അപേക്ഷകന് വീണ്ടും വിചാരണ 
നോട്ടീസ് നൽകുകയും 14- 6- 2012- ന് വിചാരണയ്ക്ക് ഹാജരായി 
സ്റ്റേറ്റ്മെന്റ് ബോധിപ്പിക്കുകയുമുണ്ടായി. 

തഹശീൽദാരുടെ റിപ്പോർട്ടിന്റേയും സ്ഥലപരിശോധ ന 
യുടേയും രേഖകൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 
അപേക്ഷക്കാ ധാ ര മാ യ 7 സെന്റ് ഭൂമി അ പേ ക്ഷ കൻ 
രേഖാമൂലം കൈവശംവച്ചു വരുന്ന തായി ബോദ്ധ്യ പ്പെട്ടു . 
ആയ തി നെത്തുടർന്ന് തിരൂർ താലൂക്ക് കൽ പ ക ഞ്ചേരി 
വില്ലേജ് റീ . സ . 112 / 7 - ൽപ്പെട്ട 7 സെന്റ് സി . കെ . ഭൂമി 
ശീ . ഹ സ്സൻകുട്ടി ഹാജി s/ o കുഞ്ഞിമൊ യ് തീൻ, 
മാരാംകുളമ്പിൽ ഹൗസ്, തോഴന്നൂർ എന്ന വ രുടെപേരിൽ 
എം . എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയ ഭൂമിയായി രജിസ്റ്റർ 
ചെയ്തു നൽകു ന്ന തിനെതിരെ ആക്ഷേപങ്ങൾ ക്ഷണിച്ചു . 
കൊണ്ടുള്ള നോട്ടീസ് 17 - 7 - 2012 - ലെ 29 -ാം നമ്പർ കേരള 
ഗസറ്റിലും താലൂക്ക് ഓഫീസ്, വില്ലേജ് ഓഫീസ്, ഗ്രാമ 
പ ഞ്ചാ യത്ത്, കൃഷി ഭവൻ നോട്ടീസ് ബോർഡു ക ളിലും 
വഹ സ്ഥലത്തും പരസ്യപ്പെടുത്തിയെങ്കിലും ആരുംതന്നെ 
ആക്ഷേപമോ അവകാശമോ തേർച്ചയോഉന്നയിച്ചിട്ടില്ല . 


മേൽ സാഹചര്യത്തിൽ, തിരൂർ താലൂക്ക് കൽപകഞ്ചേരി 
വില്ലേജ് റീ . സ . 112 / 7 - ൽ പ്പെട്ട 7 സെന്റ് സി . കെ . 
ഭൂമി അ അ ക്ഷ ക നായ ശ്രീ . ഹ സ്സൻകുട്ടി ഹാജി 
s/ o കുഞ്ഞിമൊയ്തീൻ, മാരാംകുളമ്പിൽ ഹൗസ്, തോഴന്നൂർ 
എന്ന വരുടെ പേരിൽ എം . എൽ. ആർ. ആക്ട് പ്രകാരം 
പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി നൽകി 
ഇതിനാൽ ഉത്തരവാകുന്നു . 

തിരൂർ തഹശീൽദാർ ടി ഭൂമി പട്ടയഭൂമിയാക്കി മാറ്റി റവന്യൂ 
റിക്കാർഡുകളിൽ ആവശ്യമായ മാറ്റങ്ങൾവരുത്തുന്നതിനും 
അപേക്ഷകനിൽ നിന്നും കുടിശ്ശിക അടക്കമുള്ള ഭൂനികുതി 
ഈടാക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. 
റവന്യൂ ഡിവിഷണൽഓഫീസ്, 

( ഒപ്പ്) 
തിരൂർ. 

റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


